ആക്റ് 


Kerala Gazette No. 7 dated 18th February 1975. 
PART III 

ആററിങ്ങൽ മുനിസിപ്പാലിനി വിജഞാപനം 
No. AM, 5-3125174. 

1975 ജനുവരി 21. 
- ആററിങ്ങൽ മുനിസിപ്പൽ റൗണിൽ കെട്ടിടങ്ങൾ പണിയുക, നിലവിലുള 
കെട്ടിടങ്ങൾ 

പതുക്കിപ്പണിയുക, മതിലുകൾ മുതലായവ 
എന്നിവയ്ക്ക് കേരള മുനിസിപ്പൽആക്ടിലെ വിവിധ വകുപ്പുകൾ പക.. 

പണിയുക 
അനുവാദം കൊടുക്കുന്നതിന് താഴെ വിവരിക്കുന്ന പ്രകാരം ഫിസ പുതുക്കി 
നിശ്ചയിച്ച്മുനിസിപ്പൽ ആക്ററ് 363(3) വകുപ്പനുസരിച്ച് 14.1975മുതൽ 
ഈടാക്കുന്നതിന് 20-11-1974- ൽ കൂടിയ കാൺസിൽ യോഗത്തിൽ തീരുമാനിച്ചി 
ട്ടുളളതിനാൽ 1-4-1975 മുതൽ താഴെ വിവരിക്കുന്ന പ്രകാരം അനുവാദത്തിനുള 
ഫീസ് ഈടാക്കുന്നതായിരിക്കുംമന്ന് കേരള മുനിസിപ്പൽ ആക്റ്റ് സെക്ഷൻ 
370 (പകരം പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധ . 
ചെയ്തു കൊളളുന്നു . 
മുനിസിപ്പൽ 
വിവരണം 

ഫീസ് നിരക്ക 
സെക്ഷൻ 
(1) ( 2) 

( 3) 
231 

ക ട്ടിടം പണിയുന്നതിനുളള ഒാരോ സ്ഥലത്തിനും 2 രൂപ 
സ്ഥലം അ പൂവ് ചെയ്യുന്ന വീതം 

mimº (Site approval) 
228 ) പുതുക്കലും, കൂട്ടിച്ചേർക്കലും 
232 ഉൾപ്പടെകുടിലുകൾ ഒഴികെ 
246 യുളള ഏതെങ്കിലും കെട്ടിടം 

പ ണി യു ന്ന തി നു ഉള്ള അനു 
വാദം കൊടുക്കുന്നതിന് 
(1) ഒരു നിലപാതമുളള കെട്ടിട 25 ച . മീറൽ തറ വിസ് 
ത്തിന് 

തീർണ്ണത്തിൽ (Plinth area) 
2 രൂപയും കൂടുതലായി 
വരുന്നഓരോ 25 ച . മീന 
റിനും അംശത്തിനും 2 രൂപ 

വീതവും 
(ii) തറവിതാനം അടക്കം രണ്ടു 10 ച . മീററർ തറ വിസ് 
നിലയുളള കെട്ടിടങ്ങൾക്ക തീർണ്ണത്തിന് ( Plinth area ) 

10 രൂപയും കൂടുതലായി 
വരുന്ന ഓരോ 10 ച . മീ 
റിനം അംശത്തിനും 10 രൂപ 

വീതവും 
(i) , രണ്ടിൽ കൂടുതൽ നില രണ്ടു നില കെട്ടിടത്തിന 
യുളള കെട്ടിടങ്ങൾക്ക് 

നീ ശ്ച യി ച്ചി രി ക്കു ന്ന 

ഫീസിന്റെ ഇരട്ടി ഫീസ് 
: 313 


2 


2 ) 


(3 ) 


* * 


228 (iv) പൊതു നിരത്തുകൾ , ഇട ഒരു റണ്ണിംഗ് മീറററിന് 25 
232 വഴികൾ മുതലായ പൊതു 

പൈസ വീതം ( ഏററവും 
246 

സാലങ്ങൾക്ക് അഭിമുഖ കുറഞ്ഞ ഫീസ് 2 രൂപ 
മായിപണിയുന്ന മതിലു 

യ യ 1 ക്ലിപ്തപ്പെടുത്തി 
കൾക്കും 

യിരിക്കുന്നു ) 
( v) സെപ്ററീകടാങ്ക് കക്കുസ് ഓരോന്നിനു • 3 രൂപ വീതം 

പണിയുന്നതിന് 
( vi) E , S, P. മാതൃകയിലുളള ഓരോന്നിനും 1 ( ഒരു ) രൂപ 
ക്സുകൾക്ക് 

വീതം 
( vii) വാട്ടർ ടാങ്ക് പണിയുക 5 (അഞ്ച്) രൂപ 

( കെട്ടിടത്തിൽ നി ന്നു 

അകലെയായി) 
( viii) കുളിമുറിപണിയുക 

2 (രണ്ട്) രൂപ 
239 ) കുടിലുകൾ പണിയുന്നതിനും 1 ( ഒരു ) രൂപ 
24 മാ ററി പ ണി യു ന്ന തി നു 

മാററം വരുത്തുന്നതിനും 
9-7-1965 - ലും , 22-9-1972- ലും പരസ്യം ചെയ്തിട്ടുളള, വിജ്ഞാപനത്തിൽ 
മുനിസിപ്പൽ ആക്ററ് 228, 239 എന്നീ വകുപ്പുകൾ പ്രകാരം നിശ്ചയിച്ചി 
ട്ടുളള ഫീസ് നിരക്ക്1-4-1975 മുതൽ റ8 °ദാക്കപ്പെട്ടിരിക്കുന്നു . 


( ഒപ്പ്) 
കമ്മീഷണർ. 
(ആറ്റിങ്ങൽ മുനിസിപ്പൽ 
കൗൺസിലിനു വേണ്ടി). 


മുനിസിപ്പൽ ആഫീസ്, 

ആററിങ്ങൽ, 


